Kerala Gazette No . 5 dated 3rd February 2009. 
PART I 


Section iv 


GOVERNMENT OF KERALA 
Revenue ( B ) Department 

NOTIFICATION 
G 0 . (Rt.) No. 4124 /2008/ RD . Dated , Thiruvananthapuram 22nd December 2008 . 

S . R . O . 104 /2009 . — In exercise of the powers conferred by clause (c) 
of section 3 of the Land Acquisition Act, 1894 (Central Act 1 of 1894 ), the 
Government of Kerala hereby appoint the Officer specified in column ( 1) of the 
Schedule below to perform the functions of a Collector under the said Act within 
the area specified in column (2 ) thereof and under sub -section (2 ) of section 4 of 
the said Act authorise him /his servants and workmen to exercise the powers 
conferred by the said sub -section in respect of any land within his jurisdiction 
for the acquisition of which a notification under sub - section (1) of section 4 has 
been published . 


SCHEDULE 


Area of jurisdiction 


( 2 ) 


Designation of the Officer 

(1) 
Special Tahsildar (Land 
Acquisition ), Thodupuzha 


Thodupuzha Taluk in 


Idukki District 


By order of the Governor, 

DR. NIVEDITA P. HARAN , 
Principal Secretary to Government. 


G . 19 /2009 /DTP. 


Explanatory Note 


( This does not form part of the notification , but is intended to indicate its 
general purport.) 

Kerala Industrial Infrastructure Development Corporation (A Statutory Body 
of Government of Kerala ) has initiated a programme for the construction of Value 
Addition Zone of Spices Park in Thodupuzha Taluk in Idukki District , which 
involves acquisition of land extending to about 90.82 acres. Therefore, Government 
have decided to authorise the Special Tahsildar (Land Acquisition ), Thodupuzha 
as Land Acquisition Officer to perform the functions of the Collector under the 
Land Acquisition Act, 1894 . 

This notification is intended to achieve the above object. 


കേരള സർക്കാർ 


റവന്യു ( ബി ) വകുപ്പ് 
വിജ്ഞാപനം 


ജി . ഒ . ( ആർ. ടി.) നമ്പർ 4124 / 2008/ റവ . തിരുവനന്തപുരം, 2008 ഡിസംബർ 22. 

എസ്. ആർ. ഒ. നമ്പർ 104/ 2009. – 1894 - ലെ വസ്ത ആർജ്ജന ആക്റ്റിന്റെ 
( 1894- ലെ 1 -ാം കേന്ദ്ര ആക്ട്) 3 -ാം വകുപ്പ് ( സി ) ഖണ്ഡപ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ താഴെ പട്ടികയിലെ കോളം (1) -ാം 
നിരയിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനെ അതിലെ കോളം (2) -ാം നിരയിൽ 
വിനിർദ്ദേശിച്ചിട്ടുള്ള പ്രദേശത്ത് മേൽപ്പറഞ്ഞ ആക്റ്റ് പ്രകാരം ഒരു “ കളക്ടറുടെ 
ചുമതലകൾ നിർവ്വഹിക്കുന്നതിനായി ഇതിനാൽ നിയമിക്കുകയും സ്ഥലമെടുപ്പിനുവേണ്ടി 
4 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പ് പ്രകാരം ഒരു വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളതും 
അദ്ദേഹത്തിന്റെ അധികാരപരിധിയിൽ വരുന്നതുമായ ഏതൊരു ഭൂമിയിലും മുകളിൽ 
പറഞ്ഞ ആക്ടിന്റെ 4 -ാം വകുപ്പ് ( 2) -ാം ഉപ വകുപ്പ് പ്രകാരം അദ്ദേഹത്തെയും 
അദ്ദേഹത്തിന്റെ ജോലിക്കാരെയും തൊഴിലാളികളെയും മേൽ ഉപവകുപ്പ് പ്രകാരം 
ഏൽപ്പിക്കപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിക്കുവാൻ ഇതിനാൽ അധികാരപ്പെടുത്തുകയും 
ചെയ്യുന്നു . 


പട്ടിക 


ആഫീസറുടെ ഉദ്യോഗപ്പേര് 


അധികാരപരിധി പ്രദേശം 


(2) 


സ്പെഷ്യൽ തഹശീൽദാർ 
(വസ്ത ആർജ്ജനം), 

തൊടുപുഴ 


ഇടുക്കി ജില്ലയിലെ 
തൊടുപുഴ താലൂക്ക് 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


ഡോ , നിവേദിതാ പി . ഹരൻ, 


ഗവൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി. 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാ പ ന ത്തിന്റെ ഭാഗ മ ല്ല , എന്നാൽ അതിന്റെ പൊതു ഉദ്ദേശ്യം 
വെളിപ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 


കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ച്ചർ ഡെവലപ്പ്മെന്റ് കോർപ്പറേഷൻ ( കേരള 
സർക്കാരിന്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി നികായം) ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ 
സുഗന്ധ വ്യജ്ഞന പാർക്കിന്റെ വാല്യൂ അഡീഷൻ സോണിന്റെ നിർമ്മാണത്തിനുള്ള 
ഒരു പദ്ധതിക്കായി 90.82 ഏക്കർ സ്ഥലം ഏറ്റെടുക്കുന്നതിന് തുടക്കമിട്ടിട്ടുണ്ട്. അതിനാൽ, 
തൊടുപുഴയിലെ സ്പെഷ്യൽ തഹശീൽദാരെ (വസ്ത ആർജ്ജനം), 1894 - ലെ വസ്ത 
ആർജ്ജന ആക്ട് പ്രകാരം കളക്ടറുടെ കൃത്യനിർവ്വഹണം നടത്തുന്നതിലേക്കായി 
പാധികാരം ചെയ്യുന്നതിന് സർക്കാർ തീരുമാനിച്ചു . 


- മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്ന തിന് ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് ഈ 
വിജ്ഞാപനം. 


